Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No. 0a ). MMO 
KL / TV (N ) /12 / 12 - 14 


GOVERN 


09 


qoo . 


99m3 
MENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


16th October 2012 
2012 6 csomó 16 


Vol. I 


THIRUVANANTHAPURAM , TUESDAY 


Vol.1 ] 


No. 1 19 


Th 


Veljo 1 


തിരുവനന്തപുരം, ചൊവ്വ 


e 


നമ്പർ 


24th Aswina 1934 
1934 mocoſmo 24 


PART III 


Stores Purchase 


Animal Husbandry Department 
SHORT TENDER NOTICE 

[No. 1/2012 - 13 ] 
No. 502 /2012 . 

24th September 2012 . 
Sealed and competitive tenders in the prescribed forms are invited for the supply of Reagents /Chemicals/Laboratory 
Wares required for Clinical Laboratory, District Veterinary Centre , Palakkad . 

Envelope containing the tender should be superscribed “ Tender for the supply of Reagents /Chemicals/Laboratory 
Wares — Tender No. 1/2012 - 13 ” . 
Price of tender form : 

Original — 400 + VAT @ 4 % . 

Duplicate — 200 + VAT @ 4 % . 
Envelope containing tender will have the following enclosures : 

1. Original catalogue /brochure of the quoted item . 
2. Rate of item should be quoted as basic price, rate of tax and total amount. 
3. List of State / Central Govt. Organisations to which these items were supplied . 
4 . Original tender form duly signed by authorised signatory . 


5 . Preliminary agreement in Kerala Stamp Paper worth 100 . 
6 . EMD at 1 % of total cost quoted item by means of Demand Draft in favour of Chief Veterinary Officer, District 

Veterinary Centre , Palakkad -678 001. 

Tender forms are available on all working days from the undersigned . Cheques , postal orders and demand drafts 
are not accepted towards the cost of tender forms. Cost of tender forms is non -refundable . Tender forms are 
non transferable. The tender should be accompanied by EMD of 1 % by demand draft favouring the undersigned payable 
at Palakkad . Details of items to be supplied can be had along with the tender form and Government of Kerala website 
www .kerala. gov.in and department website www .ahd. kerala .gov.in . 

Closing date and time of sale of tender form — 31- 10 -2012 , 4 p .m . 
Last date and time of receipt of tender form — 7 -11 -2012 , 4 p .m . 
Date and time of opening of tender — 8 - 11 -2012, 11 a.m . 
Date up to which rates are to be firm — 31- 3-2013 . 

Those who require tender forms by post should sent the cost of tender form by money order with an additional 
amount of 50 towards postage cost . Late tenders will not be accepted . The tenders will be opened in the presence 
of tenderers or his authorised representatives who may be present at that time. 

All itemsmust be delivered at the District Veterinary Centre , Palakkad . The items should have an expiry period of 
minimum two years . The supply should be completed within 4 -8 weeks from the date of placing supply order. 

The rates should be for destinatiom freight prepaid in full inclusive of all taxes and duties prevailing at the ruling 
rate . The undersigned reserves the right to accept or reject the tenders without assigning any reason . The lowest tender 
shall be accepted subject to the approval of the Director of Animal Husbandry, Thiruvananthapuram . 

All other information can be had from the office of the undersigned on all working days . 
Telephone No. 0491 -2534220 . 


SPECIAL CONDITIONS 


1. The rates quoted should be inclusive of all taxes only . 


2. The items supplied should have an expiry of two years. 


3. The rate should be quoted in Indian currency and payment will be made in Indian currency only . 


4. The security deposit furnished by the firm will be released only after the guarantee period . 


5 . The rate should be for delivery at District Veterinary Centre, Palakkad . 
6 . The successful tenderers should complete all suppliers within the stipulated time stated in the supply orders. 

No extension of supply period will be granted . 


7 . Payment will be effected only after successful supply of all items. Advance payment is not possible. 


8. The photocopies of the documents produced along with the tender should be attested by a Gazetted Officer. 


9 . The supply should be from the new stock noting the original specification . 


10 . If the date scheduled for receipt/opening of tenders is declared as holiday (Local/General) tenders will be received 

and opened on the next working day respectively . 


11. Offers of conditional supply will not be considered . 


- മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള പാലക്കാട് ജില്ലാ വെറ്ററിനറി കേന്ദ്രം, ക്ലിനിക്കൽ ലാബിൽ താഴെ പറയുന്ന 
റീയേജൻസ്, കെമിക്കൽസ്, ലബോറട്ടറി വെയേഴ്സ് എന്നിവ സപ്ലെ ചെയ്യുന്നതിനായി മത്സരസ്വഭാവമുള്ള മുദ്രവച്ച ടെണ്ടറുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ടെണ്ടർ അടങ്ങുന്ന കവറിന് പുറത്ത് ജില്ലാ വെറ്ററിനറി കേന്ദ്രം, ക്ലിനിക്കൽ ലാബ് പാലക്കാട്-റീയേജൻസ്, 
കെമിക്കൽസ്, ലബോറട്ടറി വെയേഴ്സ്സപ്ലെചെയ്യുന്നത് സംബന്ധിച്ച്- ടെണ്ടർ നമ്പർ 1 / 2012 - 13 എന്ന് രേഖപ്പെടുത്തി 
യിട്ടുണ്ടായിരിക്കണം. 


താഴെ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് ഒരു കവറിലാക്കി മുദ്രവച്ച് 7 - 11 - 2012 വൈകിട്ട് 4 മണിക്ക് മുമ്പായി ഈ 
ഓഫീസിൽ ലഭിച്ചിരിക്കേണ്ടതാണ്. 

1. ദർഘാസിൽ പറഞ്ഞ സാധനങ്ങളുടെ കാറ്റലോഗും ബ്രോഷറും. 
2. ദർഘാസിൽ പറഞ്ഞ സാധനങ്ങളുടെ വില ഉൾപ്പെടെയുള്ള വിശദവിവരങ്ങൾ. 
3. വിതരണം ചെയ്യുന്ന സ്ഥാപനം സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അധീനതയിലാണോയെന്ന് തെളിയിക്കുന്ന രേഖകൾ. 
4. വിതരണം ചെയ്യുന്ന സാധനങ്ങളുടെ തുക, ടാക്സ്, ആകെ തുക എന്നിവ സംബന്ധിച്ച വിശദവിവരം. 
5. അംഗീകൃത വ്യാപാരിയുടെ ഒപ്പോടുകൂടിയ ദർഘാസ് ഫോറം. 
6. 100 വിലയുള്ള കേരള സ്റ്റാമ്പ് പേപ്പറിലുള്ള കരാർ സമർപ്പിക്കേണ്ടതാണ്. 
7. താങ്കൾ സമർപ്പിക്കുന്ന സാധനങ്ങളുടെ മൊത്തം വിലയുടെ 1 % നിരതദ്രവ്യം ഡിമാന്റ് ഡാറ്റായി ചീഫ് വെറ്ററിനറി 
ഓഫീസർ, ജില്ലാ വെറ്ററിനറി കേന്ദ്രം, പാലക്കാട് എന്ന വിലാസത്തിൽ മാറത്തക്കവിധം സമർപ്പിക്കേണ്ടതാണ്. 

ടെണ്ടർ സംബന്ധിച്ച വിശദ വിവരങ്ങൾ കേരള ഗവൺമെന്റിന്റെ വെബ്സൈറ്റായ www.kerala .gov. in - ലും ഡിപ്പാർട്ട്മെന്റ് 
വെബ്സൈറ്റായ www.ahdkerala .gov.in - ലും ലഭിക്കുന്നതാണ്. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ - - 400 + 4 % വാറ്റ്. 

- പകർപ്പ് - " 200 + 4 % വാറ്റ്. 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും സമയവും- 31- 10 -2012 , 4 മണി. 
ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും- 7- 11 - 2012, 4 മണി. 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 8 -11- 2012 , 11 മണി. 
നിരക്കുകൾ സ്ഥിരത പുലർത്തേണ്ട തീയതി- 31-3-2013. 
ദർഘാസ് സമർപ്പിക്കേണ്ട ഓഫീസ് വിലാസം- ചീഫ് വെറ്ററിനറി ഓഫീസർ, ജില്ലാ വെറ്ററിനറി കേന്ദ്രം, പാലക്കാട്-678 001. 

വിതരണം ചെയ്യുന്ന സാധനങ്ങൾക്ക് മിനിമം 2 വർഷത്തെ എക്സ്പെയറി ഉണ്ടായിരിക്കണം. സാധനങ്ങളുടെ വിതരണം 
4 മുതൽ 8 ആഴ്ചകൾക്കുള്ളിൽ പൂർത്തീകരിക്കേണ്ടതാണ്. ദർഘാസ് ഫോറം എല്ലാ പ്രവൃത്തിദിവസങ്ങളിലും ലഭിക്കുന്നതാണ്. 
തപാൽ മാർഗ്ഗം ഫോറം ആവശ്യമുള്ളവർ ഫോറത്തിന്റെ വിലയോടൊപ്പം മണിയോർഡർ കമ്മീഷൻകൂടി ഉൾപ്പെടുത്തി 
അയച്ചുതരേണ്ടതാണ്. ചെക്കുകൾ, പോസ്റ്റൽ ഓർഡർ, ഡിമാന്റ് ഡ്രാഫ്റ്റ് എന്നിവ സ്വീകാര്യമല്ല. 

- ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാവുന്നതോ, അതിന്റെ വില തിരികെ ലഭിക്കുന്നതോ അല്ല. അവസാന തീയതിക്കു 
ശേഷം ലഭിക്കുന്ന ടെണ്ടറുകൾ സ്വീകരിക്കുന്നതല്ല. യാതൊരു കാരണവും കൂടാതെ ടെണ്ടറുകൾ സ്വീകരിക്കാനോ നിരാകരിക്കാനോ 
താഴെ പറയുന്ന ഓഫീസർക്ക് അധികാരമുണ്ടായിരിക്കും. ആവശ്യമുള്ള സാധനങ്ങളുടെ മാനദണ്ഡങ്ങളും മറ്റു വിശദ വിവരങ്ങളും 
ടെണ്ടർ ഫോറത്തിനോടൊപ്പം ലഭിക്കുന്നതാണ്. ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള ടെണ്ടർ മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടറുടെ 
അംഗീകാരത്തിന് വിധേയമായി സ്വീകരിക്കുന്നതാണ്. ദർഘാസ് സംബന്ധിച്ച എല്ലാ സർക്കാർ നിബന്ധനകളും ഈ ദർഘാസിനും 
ബാധകമാണ്. ബന്ധപ്പെടാവുന്ന ടെലിഫോൺ നമ്പർ: 0491 2534220. 

-- നിബ ന്ധ നകൾ 
1. ദർഘാസിൽ ടാക്സ് അടക്കമുള്ള വിലവിവരം കാണിച്ചിരിക്കണം. 
2. വിതരണം ചെയ്യുന്ന സാധനങ്ങൾക്ക് മിനിമം രണ്ടുവർഷത്തെ എക്സ്പെയറി ഉണ്ടായിരിക്കണം. 
3. വിതരണം ചെയ്ത സാധനങ്ങളുടെ ഗ്യാരണ്ടി സമയം കഴിഞ്ഞതിനുശേഷമേ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തിരിച്ച് നൽകുകയുള്ളു. 
4. വിതരണം ചെയ്ത സാധനങ്ങളുടെ വില ഇന്ത്യൻ രൂപയിൽ കണക്കാക്കേണ്ടതും തുക ഇന്ത്യൻ കറൻസിയിൽ മാത്രം 

നൽകേണ്ടതുമാണ്. 
5. വിതരണം ചെയ്യുന്ന സാധനങ്ങൾ പാലക്കാട് ജില്ല വെറ്ററിനറി കേന്ദ്രത്തിൽ എത്തിക്കുന്നതിനുള്ള തുകകൂടി ഉൾപ്പെടുത്തി 

കാണിക്കേണ്ടതുമാണ്. 
6. അംഗീകരിച്ച ദർഘാസുകളിൽ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ നിശ്ചിത തീയതിക്കുള്ളിൽ തന്നെ വിതരണം ചെയ്യേണ്ടതുണ്ട്. 
7. ദർഘാ സിൽ പറ ഞ്ഞിട്ടുള്ള സാധനങ്ങൾ തൃപ്തികരമായി വിതരണം ചെയ്ത് സ്ഥാപിച്ച തിനു ശേഷം മാത്രമേ 

തുക നൽകുകയുള്ളു. മുൻകൂർ തുക അനുവദിക്കുന്നതല്ല . 
8. വിതരണം ചെയ്യുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് പകർപ്പാണ് തരുന്നതെങ്കിൽ ഗസറ്റഡ് ഓഫീസറെകൊണ്ട് സാക്ഷ്യപ്പെടുത്തി 

തരേണ്ടതാണ്. 
9 . വിതരണം ചെയ്യുന്ന സാധനങ്ങൾ ഏറ്റവും പുതിയതും സാധനം നിർമ്മിച്ച വർഷം, മോഡൽ എന്നിവ പ്രത്യേകം 

- രേഖപ്പെടുത്തേണ്ടതുമാണ്. 
10 . ദർഘാസ് സ്വീകരിക്കുന്നതിനും തുറക്കുന്നതിനും മുൻനിശ്ചയിച്ച തീയതിയിൽ ( ലോക്കൽ ജനറൽ) ഒഴിവുകൾ വന്നാൽ 

അടുത്ത പ്രവൃത്തി ദിവസം ദർഘാസ് സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. 
11. ദർഘാസിനൊപ്പം സ്ഥാപനത്തിന്റെ രജിസ്ട്രേഷൻ സംബന്ധിച്ച തെളിവുകൾ ഉൾപ്പെടുത്തേണ്ടതാണ്. 
12 . നിയന്ത്രണാടിസ്ഥാനത്തിനുള്ള വിതരണം അനുവദിക്കുന്നതല്ല. 


DETAILS OF ITEMS 


Sl. 


Item 


Specifications 


No. 


Approximate Number/ 

Quantity Required 


(2 ) 


( 3 ) 


(4 ) 


Antigen detection ELISA Kits 
Canine Rota virus rapid test 


1 


5 kits /50 tests 


Canine corona virus antigen 
rapid test 


5 kits/50 tests 


10 kits/ 100 tests 


Canine Parvo virus antigen 
rapid test 


5 kits /50 tests 


Canine Distemper antigen 
rapid test 


10 tests /kit Lateral flow kits /Solid 
phase chromatographic immunoassay 
Anigen /Ubio /Ideex 
10 tests /kit Lateral flow kits/Solid 
phase chromatographic immunoassay 
Anigen /Ubio /Ideex 
10 tests/kit Lateral flow kits /Solid 
phase chromatographic immunoassay 
Anigen /Ubio /Ideex 
10 tests/kit Lateral flow kits/ Solid 
phase chromatographic immunoassay 
Anigen /Ubio /Ideex 
10 tests/kit Lateral flow kits/ Solid 
phase chromatographic immunoassay 
Anigen /Ubio/ Ideex 
10 tests /kit Lateral flow kits /Solid 
phase chromatographic immunoassay 
Anigen /Ubio /Ideex 
10 tests /kit Lateral flow kits/ Solid 
phase chromatographic immunoassay 
Anigen /Ubio /Ideex 


5 


5 kits /50 tests 


Feline pan leukopaenia 
( parvo rapid test) 


6 


5 kits /50 tests 


New Castle Disease virus 
antigen rapid test 


5 kits/50 tests 


Infectious bursal disease virus 
(IBDV ) antigen rapid test 


25ml-Merck 


Reagents/ chemicals /labwares 
Cedar wood oil 
Microscopic slides 
Cover slips 
Sterile cotton swab 
Demineralised /Deionised / 
Distilled water 
CIN agar 
Storage containers 
autoclavable 
Methanol/Leishmann s stain 
solution buffer 


50 Nos ./Pkt-Himedia/Nice 
60x22mm- Himedia/ Nice 
1000 Nos- Himedia 
5 Litre 


10 Nos. 
10 pkts each 
10 pkts each 
1000 Nos . 
5 Cans 


500 g. 
10 ml/ 15ml/25ml/50ml capacity 
Tarson/ Himedia 
500 ml/ Merck/ Himedia/ Osoid/ 
Difco 


1 No. 
25 Nos. each 
Total 100 Nos. 


5 Nos . 


Xylene 


500 ml 


1 No. 
5 Nos . 


Giemsa stain solution 


125 ml/ Merck / Himedia/ Osoid/ 
Difco 


500 ml 


1 No . 


Absolute alcohol 
PAP stain EA 36 
Surgical gloves- sterile 
Surgical gloves-sterile 
Gloves -non sterile 


125 ml 
6 .5 inch 
7 inch 
6 .5 inch 


1 No. 
500 pair 
500 pair 
500 pair 


(1) 


( 2 ) 


(3) 


(4 ) 


7 inch 


500 pair 
4 bottles 


5 Litre 


Gloves- non sterile 
Cleaning solution / disinfectant 
Solution for use in laboratory 
Cleaning /disinfectant Solution 
for washing slides/ glass wares 
Pottassium hydroxide - 10 % 
KOH 


500ml 


500 ml-5 bottles 


250ml/500ml 


1 bottle 


Laboratory overcoat 
Laboratory aprons- autoclavable 


5 Nos . 
10 Nos . 


Medium size-5 Nos. 
Medium size -5 Nos . 
Large-5 Nos. 
81 slots in one box Capacity 
to hold 1 and 1.8 ml vials 
tarson / Himedia 


10 Nos . 


Cryobox for storing sterile 
vials 


Culture Media 


500g . Himedia /Osoid /Difco 


500 g x 1 No. 


SDA with antibiotic tetracycline 
Supplement 
Mac Conkey s agar 


100 g x 1 


Mueller Hinton Hiveg agar 


100g . Himedia/ Osoid/ 
Difco 
100g. Himedia/ Osoid/ 
Difco 
100g. Himedia/ Osoid/ 
Difco 


100 g x 1 


33 


Nutrient agar 


100 g x 1 


BHIA (Brain Heart Infusion 
agar ) 


100g. Himedia/ Osoid/ 
Difco 


100 g x 1 


35 


Microcentrifuge tubes 
Autoclavable 


1 .5 ml Eppendorf / Tarson / 
Himedia 


1000 Nos. 


Office of the Chief Veterinary Officer, 
District Veterinary Centre , 
Palakkad . 


(Sd .) 
Chief Veterinary Officer. 


